O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 08 
Tuesday , 08th February 2022 


1197 മകരം 25 


1943 മാഘം 19 


25th Makaram 1197 


19th Magha 1943 


വാല്യം 11 


നമ്പർ 


6 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


5187 


Revenue Department 


08th February 2022 


Kozhikode District 


Thamarassery Taluk 


NOTICE 


നമ്പർ : C2 / 92152021 


25-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


താമരശ്ശേരി താലൂക്കിൽ ശിവപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബൂബക്കർ കാപ്പിക്കുന്നുമ്മൽ വീട് , 
കണ്ണാടിപ്പൊയിൽ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ശിവപുരം വില്ലേജിൽ 

ശിവപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീമതി.റംല , പാറച്ചാലിൽ വീട് . ഇയ്യാട്.പി.ഒ , ബോധിപ്പിച്ച 
ശിവപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 29-11-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റംല് 


ഭാര്യ 


47 


2 


| മുഹമ്മദ് ഹാഷിർ.കെ.കെ 


മകൻ 


26 


നമ്പർ : C2 / 9179 / 2021 


25-01-2022 


താമരശ്ശേരി താലൂക്കിൽ ശിവപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീമതി . പെരച്ചി നീറ്റോറക്കുന്നുമ്മൽ , 
ഇയ്യാട്.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ശിവപുരം വില്ലേജിൽ പരേതയുടെ മകൻ എരേയി . എൻ . കെ , നീറ്റോറക്കുന്നുമ്മൽ , ഇയ്യാട് . പി.ഒ , 
ബോധിപ്പിച്ച അപേക്ഷ ശിവപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-10-2005 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എരേയി.എൻ . കെ 


മകൻ 


72 


നമ്പർ : C2 / 9325 2021 


25-01-2022 


താമരശ്ശേരി താലൂക്കിൽ കിനാലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീ.നാരായണകുറുപ്പ് , 
S / o.Late . ചാത്തുക്കുട്ടി കുറുപ്പ് കളരിമീത്തൽ വീട് , കിനാലൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കിനാലൂർ വില്ലേജിൽ പരേതൻറെ മകൻ ശ്രീ.സത്യൻ , 
കളരിമീത്തൽ വീട് , കിനാലൂർ.പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ കിനാലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


5188 


KERALA GAZETTE 


Part III 


നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-06-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


സത്യവതി 


മകൾ 


54 


2 


| പുഷ് 


| മകൾ 


49 


3 


| സത്യൻ 


മകൻ 


44 


നമ്പർ : C2 / 732022 


25-01-2022 


താമരശ്ശേരി താലൂക്കിൽ ശിവപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീമതി.ശാന്ത , W / o.Late . ബാലൻ 
നായർ പൊയിൽമീത്തൽ വീട്.മങ്ങാട് പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ശിവപുരം വില്ലേജിൽ പരേതയുടെ മകൻ ബ്രിജേഷ് . പി . എം , പൊയിൽ മീത്തൽ 
വീട് . മങ്ങാട്.പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ ശിവപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-06-2009 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബ്രിജേഷ്.പി.എം 


മകൻ 


42 


നമ്പർ : C2 / 74 / 2022 


25-01-2022 


അനന്തരാവകാശ 


താമരശ്ശേരി താലൂക്കിൽ കിനാലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമ്മദ് കോയ കായപ്പൊയിൽ വീട് , 
കിനാലൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കിനാലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീമതി . ആമിന , കായപ്പൊയിൽ വീട് , കിനാലൂർ.പി . ഒ , 
ബോധിപ്പിച്ച അപേക്ഷ കിനാലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ആമിന 


ഭാര്യ 


62 


2 


സാജിദ് 


മകൻ 


47 


3 


സാഹിദ് 


| മകൻ 


45 


4 


ഷമ 


മകൾ 


42 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


5189 


Revenue Department 


08th February 2022 


നമ്പർ : C2 / 31 / 2022 


25-01-2022 


) 


താമരശ്ശേരി താലൂക്കിൽ നരിക്കുനി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീ . കേശവൻ നായർ 
ഒറ്റപ്പിലാപൊയിൽ വീട് , നരിക്കുനി.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നരിക്കുനി വില്ലേജിൽ പരേതൻറെ മകൻ ലനീഷ് . ഒ.പി , ഒറ്റപ്പിലാപൊയിൽ വീട് , 
നരിക്കുനി.പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ നരിക്കുനി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലളിത.ഒ.പി 


ഭാര്യ 


66 


2 


| ലഗേഷ്.ഒ.പി 


മകൻ 


44 


3 


ലനീഷ്.ഒ.പി 


മകൻ 


36 


നമ്പർ : C2364 / 2022 


25-01-2022 


താമരശ്ശേരി താലൂക്കിൽ ശിവപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീ.ദാമോദര കുറുപ്പ് , 
S / o.Late . കുഞ്ഞിരാമൻ നായർ കുത്തുപാറക്കൽ വീട് , ( പുളിയൻ മാക്കൂൽ ) കരുമല.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ശിവപുരം വില്ലേജിൽ പരേതൻറെ മകൻ 
രാജഗോപാലൻ .കെ.പി , കുത്തുപാറക്കൽ വീട് , കരുമല പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ ശിവപുരം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-05-2000 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മരണപ്പബെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ദാക്ഷായണി അമ്മ 


ഭാര്യ 


86 


2 


നിർമ്മല .കെ.പി 


മകൾ 


63 


3 


രാജഗോപാലൻ .കെ.പി 


| മകൻ 


60 


4 


ബാബു.കെ.പി 


മകൻ 


58 


5 


അനിൽ കുമാർ.കെ.പി . 


മകൻ 


54 


6 


ഷാജി.കെ.പി 


| മകൻ 


50 


നമ്പർ : C3 / 9355 / 2021 


27-01-2022 


താമരശ്ശേരി താലൂക്കിൽ നെല്ലിപ്പൊയിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസ് പഴയവീട്ടിൽ വീട് 
മുറമ്പാത്തി.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


5190 


KERALA GAZETTE 


Part III 


അപേക്ഷയ 


സർട്ടിഫിക്കറ്റിനായി നെല്ലിപ്പൊയിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ മിനി , പഴയവീട്ടിൽ വീട് , മുറമ്പാത്തി.പി.ഒ , ബോധിപ്പിച്ച 

നെല്ലിപ്പൊയിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മിനി 


ഭാര്യ 


52 


2 


വിവേക്.പി . ജോസ് 


| മകൻ 


27 


3 


ധീരജ് . പി.ജോസ് 


മകൻ 


22 


നമ്പർ : C3 / 3612022 


27-01-2022 


താമരശ്ശേരി താലൂക്കിൽ കൂടരഞ്ഞി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീമതി . ആമിന കിഴക്കൻ വീട്ടിൽ 
കൂടരഞ്ഞി എന്നയാളുടെ അവകാശികൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൂടരഞ്ഞി വില്ലേജിൽ പരേതയുടെ മകൻ അബ്ദുൽ റഷീദ് , കിഴക്കൻ വീട്ടിൽ , കൂടരഞ്ഞി , ബോധിപ്പിച്ച അപേക്ഷ 

കൂടരഞ്ഞി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 30-11-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

ബാധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


53 


2 


അബ്ദുൽ റഷീദ് 
അബ്ദുൽ ഷുക്കൂർ 
അബ്ദുൽ ഗഫൂർ 


മകൻ 


45 


3 


മകൻ 


37 


നമ്പർ : C3 / 337 / 2022 


27-01-2022 


താമരശ്ശേരി താലൂക്കിൽ കൂടത്തായ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീ.രാമദാസൻ , S / o.Late . ദാമോദര 
ൻ നായർ കുന്നുമ്മൽ വീട് , കൂടത്തായി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൂടത്തായ് വില്ലേജിൽ പരേതൻറെ സഹോദരി ശ്രീമതി.പത്മലോചന , കുന്നുമ്മൽ 
വീട് , കൂടത്തായി , ബോധിപ്പിച്ച അപേക്ഷ കൂടത്തായ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


5191 


Revenue Department 


08th February 2022 


1 


പത്മലോചന 


സഹോദരി 


61 


2 


നിർമ്മല 


സഹോദരി 


58 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


5192 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


സി.2-4994 / 2019 


തീയതി -01 / 02 / 2022 


30/07/2021 ലെ കേരള ഗസറ്റ് നമ്പർ -31 പാർട്ട് III ൽ കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 7000 ൽ ക്രമ നമ്പർ 7 ആയി പരസ്യപ്പെടുത്തിയ സി.2-4994 / 2019 
പരസ്യത്തിൽ പരേതൻറ മകൻ ജംഷിദ്.പി , പുല്ലാഞ്ഞാളി ഹൗസ് , പന്നിക്കോട്ടൂർ 
നരിക്കുനി എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 
താമരശ്ശേരി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


5193 


Revenue Department 


08th February 2022 


തിരുത്തൽ പരസ്യം 


സി.2-7448 / 2021 


തീയതി -03 / 02 / 2022 


16/1/2021 ലെ കേരള ഗസറ്റ് നമ്പർ -45 , വാല്യം 10 , പാർട്ട് III ൽ കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 
റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 12793 ലായി പരസ്യപ്പെടുത്തിയ സി .2 / 7448 / 2021 നമ്പർ 
പരസ്യത്തിൽ പരേതയുടെ മകളുടെ മകൻ സുന്ദരൻ.എ , അരിമ്പ്ര വീട് , ഉണ്ണികുളം.പി.ഒ എന്നും 
കമലാക്ഷി മകൾ 77 വയസ്സ് എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 
താമരശ്ശേരി 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.08 02:40:27 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


